മ്യൂസിയം മൃഗശാലാ വകുപ്പ് 


ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്( എഫ്) - 6798 / 2006. 


2008 ജനുവരി 9. 


ഡയറക്ടറേറ്റിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ അറിയാവു 
ന്നതാണ്. ടെൻഡർ അംഗീകരിച്ച് കിട്ടുന്നയാൾ 20, 000 രൂപ 
- യുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സമർപ്പിക്കേണ്ടതാണ്. 

- വ്യവസ്ഥകൾ 


മ്യൂസിയം മൃഗശാല വകുപ്പിലെ കോംപൗണ്ടിനുള്ളിൽ 
വരുന്ന സ്ഥലത്തും സ്ഥാപനത്തിലെ മൃഗശാലയ്ക്കുള്ളിലും 
ദിനംപ്രതി ഉണ്ടാകുന്ന വേസ്റ്റുകൾ പുറത്തേക്ക് കൊണ്ട് 
പോയി നീക്കം ചെയ്യുന്നതിന് സീൽ വച്ച ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസിനോട് കൂടി ആകെ ക്വാട്ട് 


- 1. മൃഗങ്ങളുടെ ആഹാരാവശിഷ്ടങ്ങൾ, അടിച്ചു വാരുന്ന 

ചപ്പുചവറുകൾ, ഇല , പുല്ല്, ഓട കോരുന്ന വേസ്റ്റുകൾ, 
മൃഗശാലയുടെ ദൈനംദിന ശുചീകരണവുമായി ബന്ധ 
പ്പെട്ട എല്ലാ ഖരദ്രവ മാലിന്യങ്ങളും ഉൾപ്പെട്ടതാണ് 
“ വേസ്റ്റുകൾ . 
2. മൃഗ ശാലയ്ക്കകത്ത് അധികൃതർ നിർദ്ദേ ശി ക്കുന്ന 
സ്ഥലങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനുള്ള വലിയ 
ബാര ലു കൾ കരാറുകാരൻ സ്ഥാപി ക്കേ ണ്ട താ ണ്. 
ഏകദേശം 8 ബാരലുകൾതുടക്കത്തിൽ നിർദ്ദേശിക്കുന്ന 
സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടതും കൂടുതൽ ആവശ്യമാ 
യി വന്നാൽ ആയത് വീണ്ടും വയ്ക്കേണ്ടതുമാണ്. 


3. എല്ലാദിവസവും ഉച്ചയ്ക്ക് 12- നും 2- നും ഇടയിലായി 

ബാരലുകളിൽ നിന്നും വേസ്റ്റ് നീക്കം ചെയ്തിരിക്കണം. 
4. ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസത്തെ വേസ്റ്റ് 

നീക്കം ചെയ്യാതെ വന്നാൽ കരാറുകാരൻ മേൽ ഉചിതമായ 
പിഴയായി പരമാവധി 2,000 രൂപ വരെ ഈടാക്കുന്നതാ 
ണ്. 


തുകയുടെ 1 % നിര ത ദ വ്യ മായി കെട്ടി വയ്ക്കേ ണ്ടതും 
വോട്ടേഴ്സ് ലിസ്റ്റിന്റെയോ ഐഡന്റിറ്റി കാർഡിന്റേയോ ഒരു 
കോപ്പി ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. സ്ഥാപനത്തിന്റെ വ്യക്തി 
യുടെ പേര്, അഡസ് മുത ലാ യവ വ്യക്ത മാ യെ ഴു തിയ 
ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ ദർഘാസ് ഫോമിൽ തന്നെ തരേണ്ടതാണ്. 
ദർഘാസ് ഫോമിന്റെ വില 150 രൂപയും വാറ്റുമാണ്, ഡ്യൂപ്ലി 
ക്കേറ്റിന് 100 രൂപയും വാറ്റും അധികമായെടുക്കേണ്ടതാണ്. 
വകുപ്പിലെ ജീവനക്കാരായ സ്വീപ്പർമാരും, ഗാർഡനർമാരും, 
കീപ്പർമാരും ടി സ്ഥാപനത്തിന്റെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ 
നിക്ഷേപിച്ചിരിക്കുന്ന വേസ്റ്റുകൾ, മൃഗശാലയ്ക്കുള്ളിൽ മൃഗങ്ങ 
ളുടെ കൂടുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ എന്നിവ ദിനംപ്രതി 
ടി സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ട് പോകേണ്ടതാ 
ണ്. കൂടാതെ ടി സ്ഥാപനത്തിലെ സെക്ഷൻ മേധാവികൾ 
പ്രത്യേകമായി ചൂണ്ടി കാണിക്കുകയോ, നിർദ്ദേശിക്കുകയോ 
ചെയ്യുന്ന സ്ഥലത്ത് നിന്നും വേസ്റ്റുകൾ നീക്കം ചെയ്യേണ്ട 
താണ്. വേസ്റ്റുകൾ ഓരോ ദിവസവും നീക്കം ചെയ്ത് കഴിയു 
മ്പോൾ അതാത് സ്ഥലത്ത് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരെയും, 
സെക്ഷൻ മേധാവികളെയും വൃത്തിയാക്കിയത് കാണിച്ച് 
ബോദ്ധ്യപ്പെടുത്തേണ്ടതും, മേലധികാരികളുടെയും, സൂപ്പർ 
വൈസറി ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട 
തുമാണ്. ദിനംപ്രതി വേസ്റ്റുകൾ പുറത്ത് കൊണ്ട് പോയി. 
നിക്ഷേപിക്കുമ്പോൾ ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 
ടെൻഡർ ഉറപ്പിച്ച് ഏറ്റെടുക്കുന്നവർക്കായിരിക്കും. വേസ്റ്റുകൾ 
നീക്കം ചെയ്യുന്നതിനുള്ള കാലാവധി 31-3 -2009 വരെയാണ്. 
ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ദർഘാസ് സമർപ്പിക്കുന്ന ആളിന് 
ദർഘാസ് ഉറപ്പിച്ച് നൽകുന്നതും ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന 
വ്യക്തി വകുപ്പ് നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ച് 
50 രൂപ മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റ് വയ്ക്കേണ്ടതു മാണ്. 
കൂടാതെ എല്ലാ മാസവും 5 -ാം തീയതിക്ക് തന്നെ ബിൽ 
മൃഗശാലാ ക്യൂറേറ്റർ, ഗാർഡൻ ക്യൂറേറ്റർ എന്നിവരെ കൊണ്ട് 
സർട്ടിഫൈ ചെയ്ത് ഡയറക്ടറുടെ ഓഫീസിൽ സമർപ്പിക്കേ 
ണ്ട തുമാ ണ്. ടി ബിൽ പേയ്മെന്റ് അതാത് മാസം 25 -ാം 
തീയതിക്ക് മുമ്പായി നൽകുന്നതുമാണ്. ദർഘാസ് ഫോറം 
28 - 2 - 2008 -ാം തീയതി 4 മണി വരെ ഓഫീസിൽ നിന്നും 
ലഭിക്കു ന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 7-3 - 2008 വൈകുന്നേരം 3 മണി വരെയാണ്. ദർഘാ 
സുകൾ അവ സമർപ്പിച്ചവരുടേയോ അവർ ചുമതലപ്പെടുത്തു 
ന്നവരുടേയോ സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 4 മണിക്ക് 
തുറക്കു ന്ന താണ്. ദർഘാസിനെ സംബന്ധിച്ചുള്ള അന്തിമ 
തീരു മാ ന മെ ടു ക്കു ന്ന തിനുള്ള പൂർണ്ണാ ധികാ രാ വകാശം 
മ്യൂസിയം മൃഗ ശാലാ ഡ യ റ ക ട റിൽ നിക്ഷി പ് ത മാ ണ് . 
സർക്കാർ ദർഘാ സു കൾക്കുള്ള എല്ലാ നിബ ന്ധ ന കളും 
ഇതിനും ബാധകമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവര 
ങ്ങ ൾ 

തിരു വ ന ന്ത പുരം - മൃഗ ശാലാ 


5. വേസ്റ്റ് എടുത്തുകൊണ്ടുപോകുന്ന ലോറി ടാർപാളിൻ 

കൊണ്ട്മൂടിക്കെട്ടി കൊണ്ടുപോകേണ്ടതാണ്. 
6. വേസ്റ്റ് എടുത്തതിനുശേഷം ബാരലുകൾ കഴുകിവൃത്തി 
യാക്കി സൂക്ഷിക്കേണ്ടതും പരിസരം മലിനമാകാതെ 
കരാറുകാരൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. 
7. വേസ്റ്റ് കൊണ്ടുപോകാൻ വരുന്ന വാഹനം കഴുകിവൃത്തി 
യാക്കിയിരിക്കുകയും മൃഗശാല അധികൃതർ പറയുന്ന 
അണുനാശിനികൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കി 
യതിനുശേഷം മാത്രമേമൃഗശാല വളപ്പിൽ പ്രവേശിക്കു 
വാൻ പാടുള്ളു. 
8. ഗാർഡൻ ഏരിയാ യിൽ പ്രതിദിനം ഉണ്ടാകുന്ന തും 

ശരാശരി 15 ക്വിന്റലോളം വരുന്നതുംമുൻകൂട്ടി നിശ്ചയി 
ക്കുന്ന നാലോ അഞ്ചോ സ്ഥാനങ്ങളിൽ നിക്ഷേപിക്കു 
ന്നതുമായ വേസ്റ്റ്, അടുത്ത ദിവസം രാവിലെ പത്തു 
മണിക്ക് ഉള്ളിൽ തന്നെ കോമ്പൗണ്ടിൽ നിന്ന് നീക്കം 
ചെയ്ത്പുറത്ത് കൊണ്ട് പോകേണ്ടതാണ്. 
9. നിശ്ചിത സ്ഥാനങ്ങളിൽ നിക്ഷേപിക്കാത്തതായ വിറക്, 

ഒടിഞ്ഞു വീഴുന്നതോ കടപുഴകി വീഴുന്നതോമുറിച്ചിടു 
ന്നതോ ആയ വൃക്ഷശിഖിരങ്ങളോ വൃക്ഷങ്ങളോ ചെടി 
കളോ ചെടികളുടെ ഭാഗങ്ങളോ ഒന്നുംതന്നെമുൻകൂട്ടി 
യുള്ള അനുവാദം കൂടാതെ ശേഖരിക്കുവാൻ പാടില്ല . 


കൂടുതൽ വിവരങ്ങൾ കാഴ്ചബംഗ്ളാവും മൃഗശാലയും 
ഡയറക്ടറേറ്റിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ അറിയാ 
വുന്നതാണ്. 


മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


